Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


OVERN 


രം 


കാർ 


ന 


MENT OF 


ാ 


OF KERAL 


ന 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


7th December 2010 
2010 ഡിസംബർ 7 


No . 


Vol. LV 1 
വാല്യം 55 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


16th Agrahayana 1932 
1932 അഗ്രഹായനം 16 


ആലപ്പുഴ മുൻസിഫ് കോടതി മുമ്പാകെ 

| 2010 OS No. 565 
വാദികൾ : 


1. ഗോപകുമാർ 
s / o ശരത്കുമാരൻ നായർ, 
തെങ്കരപന്തിൽ വീട്, 
കരുമാടി വില്ലേജ്, 
അമ്പലപ്പുഴ 

ടിയിൽ പാർത്ഥസാരഥി 
3. ടിയിൽ കുമാരി വത്സല 
4. ടിയിൽ കേശവപിള്ള രാജപ്പൻ 
5. ടിയിൽ മുരളികൃഷ്ണൻ 
6. ടിയിൽ ജയകൃഷ്ണ ൻ 
പ്രതി : 

രാമഭദ്രൻ, 
s/ o ശരത്കുമാരൻ നായർ, 
തെങ്കരപന്തിൽ വീട്, 
കരുമാടി വില്ലേജ്, 
അമ്പലപ്പുഴ. 


ഇതിനാൽ സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

മേൽനമ്പർ കേസിലെ ( പതി രാമഭദൻ കഴിഞ്ഞ 30 
വർഷമായി നാടുവിട്ടു പോയിട്ടുള്ളതിനാൽ ടിയാൻ മരണപ്പെട്ടി 
ട്ടുള്ളതായി സ്ഥാപിച്ചും, അന്യായ പട്ടിക വസ്തുക്കളിൽ 
വാദികൾക്ക് ആറുപേർക്കു മാത്രം അവകാശം സ്ഥാപിച്ചുകിട്ടു 
ന്നതിനും മറ്റുമായി വാദികൾ ബോധിപ്പിച്ചിട്ടുള്ള മേൽനമ്പർ 
അ ന്യായ സംഗതിക്ക് ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
തർക്കം ഉണ്ടെങ്കിൽ വിചാരണ തീയതി ആയ 2011-ാമാണ്ട് 
ജനുവരി മാസം 25 -ാം തീയതി പകൽ 11 മണിക്ക് ആലപ്പുഴ 
മു ൻ സിഫ് കോടതി മുമ്പാകെ ഹാജ രായി തർക്കം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്തപക്ഷം ആർക്കും തർക്കം 
ഇല്ല എന്നുകണ്ട് അന്യായ സംഗതി വിചാരണ ചെയ്യുന്നതാ 
ണെന്നുമുള്ള വിവരം ഇതിനാൽ തെര്യപ്പെടുത്തികൊള്ളുന്നു . 


- പി . കെ . മാത്യു , 
വാദിഭാഗം അഡ്വക്കേറ്റ്. 


7 - 8 - 2010 . 


ഇരിങ്ങാലക്കുട പ്രിൻസിപ്പിൾ സബ് കോടതി മുമ്പാകെ 

| INSOLVENCY PETITION No. 1 / 2009 


ഹർജിക്കാരൻ : 

അബ്ദുള്ളകുട്ടി s/ o കുഞ്ഞുമുഹമ്മദ്, 
- വലിയകത്ത്വീട്, കയ്പമംഗലം വില്ലേജ് 
എതൃകക്ഷി : 

നൗഷാദ്, s/o ബീരാവു , 
ചുള്ളിപറമ്പിൽ വീട്, പുല്ലൂറ്റ് വില്ലേജ്. 

1955 - ലെ Insolvency Act 19 , 2 വകുപ്പുപ്രകാരം ഹർജി 
ക്കാരൻ ടിയാനെ പാപ്പരായി ഉത്തരവ് പാസ്സാക്കുവാൻ ഈ 
കോടതിയിൽ മേൽനമ്പരായി ഹർജി ബോധിപ്പിച്ച് 2010 -ാമാണ്ട് 
ഡിസംബർ മാസം 18 -ാം തീയതി വിചാരണയ്ക്ക് വച്ചിട്ടുള്ള 
കാര്യം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ഇരിങ്ങാലക്കുട, 

വി. ജി . സുഭാഷ്ചന്ദ്രബാബു , 
2 - 8 - 2010 . 

ഹർജിഭാഗം അഡ്വക്കേറ്റ്. 


